Kerala Gazette No. 2 dated 14th January 2020 . 


PART I 


- 


GOVERN 


കേകം 


3 


4 
0 


KERALA 


46.കാ 


കേരള സർക്കാർ 
മത്സ്യബന്ധന തുറമുഖ ( എ ) വകുപ്പ് 

വിജ്ഞാപനം 


ജി. ഒ. ( പി) നമ്പർ 45 / 2019/എഫ്. ആന്റ് പി . തിരുവനന്തപുരം, 2019 ഡിസംബർ 12 . 

ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡയറക്ടർ തസ്തികകളിലേക്ക് 2019 വർഷത്തിൽ പ്രൊമോഷൻ നൽകുന്നതിനുവേണ്ടി 
11 - 11- 2019 - ന് കൂടിയ അഡ്ഹോക് വകു പ്പു തല സ്ഥാനക്കയറ്റകമ്മിറ്റി ( ഹയർ) 
തയ്യാറാക്കിയതും സർക്കാർ അംഗീകരിച്ചതുമായ സെലക്ട് ലിസ്റ്റ് ചുവടെ ചേർക്കുന്നു. 
| I. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 

ഷനി, സി. കെ . 
- II . ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ 

1. ശ്രീ . അനീഷ്, പി . 
2. ശ്രീമതി ജാസ്മിൻ കെ . ജോസ് 
3. ശ്രീമതി അനിത , പി. എസ്. 
4. ശ്രീ . സുരേന്ദ്രൻ, കെ . വി. 
5. ശ്രീമതി സീമ, സി. 
6. ശ്രീമതി ജയന്തി, ടി. ടി. 
7. ശ്രീ . ജെയിൻ, ഐ . ബി . 


കെ . ആർ. ജ്യോതിലാൽ, 
പ്രിൻസിപ്പൽ സെക്രട്ടറി & കൺവീനർ, 
വകുപ്പുതല സ്ഥാനക്കയറ്റ കമ്മിറ്റി (ഹയർ). 


G. 88 /2020 /DTP . 


4 - 


